Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 12/ 12 - 14 


L 


GOVERN 


കഴ 


- - - 


- - 


S 

രള സർക് 
EWNMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


11th September 2012 
2012 സെപ്റ്റംബർ 11 
20th Bhadra 1934 

1934 ഭാദം 20 


Vol. I 
വാല്യം 1 


1 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Police Department 


- ലേലപ്പരസ്യം 

കൊടുക്കുന്നതാണ്. സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ 
നമ്പർ ബി1- 26583 / 09 വ . 

2012 ആഗസ്റ്റ് 13 . 

നേരിട്ടോ, തപാൽമാർഗ്ഗമോ ജില്ലാ പോലീസ് മേധാവി, ജില്ലാ 

പോലീസ് ഓഫീസ്, കൽപ്പറ്റ, വയ നാട് ജില്ല എന്ന 
- വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി - വിലാസത്തിൽ 2012 സെപ്റ്റംബർ 19 - ന് 3 മണിക്ക് മുമ്പ് 
വില്ലേ ജിൽ റീസർവേ നമ്പർ 599 / 3 / എ 2 വിൽപ്പെട്ട കിട്ടത്തക്ക വണ്ണം അയയ്ക്കേ ണ്ട താ ണ് . ദർഘാസിനൊപ്പം 
വകസ്ഥലത്ത്മാനന്തവാടി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും ജില്ലാ പോലീസ് 
സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിലനിൽപ്പിന് അപകടകരമാംവിധം 

മേധാവി വയനാട് ജില്ലയുടെ പേരിൽ വാങ്ങിയിട്ടുള്ള നിശ്ചിത 
വളർന്നുനിൽക്കുന്ന 1 പ്ലാവ്, 1 ഏഴിലംപാല , 1 പ്ലാവ് വിറക്, 

നിര ത ദ വ്യ ത്തി നുള്ള ഡിമാന്റ് ഡാഫ് റ്റ് അടക്കം 
1 പാല വിറക് എന്നിവ 20 - 9 - 2012 - ന് രാവിലെ 11 മണിക്ക് 

ചെയ്തിരിക്കേ ണ്ട താണ്. കവറിന് മുകളിൽ മാനന്തവാടി 

സ്റ്റേഷൻ കോമ്പൗണ്ടിലുള്ള മരം ലേലത്തിനുള്ള ടെണ്ടർ എന്ന് 
മാനന്തവാടി സർക്കിൾ ഓഫീസ് പരിസരത്തുവച്ച് പരസ്യമായി 

(പത്യേകം രേഖ പ്പെ ടു ത്തി യി രി ക്ക ണം . ദർഘാ സു കൾ 
ലേലം/ ടെണ്ടർ വഴി വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 

നൽകി യിട്ടു ള്ള വർ ലേല സ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്ത് 
ഇനം വണ്ണം അളവ് 

ഹാജരാകേണ്ടതാണ്. 
നമ്പർ 

ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
2 .90 മീ . 3. 268 ഘനമീറ്റർ 

ലേലത്തിലോ, ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ തുക 

കാണുന്നത് അയാൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്ന 
ഏഴിലംപാല 

5. 512 ഘനമീറ്റർ 

തുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ 
പ്ലാവ് വിറക് 

2 .799 എം . ടി . 

പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) ലേലം കൊണ്ട്യാൾ 
പാല വിറക് 

6.265 എം . ടി . 

ലേലസ്ഥലത്തുവെച്ച്തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 

ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടിയാലുടൻ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ ബാക്കി തുകയും നിയമാനുസൃതമുള്ള വില്പന നികുതിയും 
സ മ യത്ത് ഹാജ രാ കേ ണ്ട തും ലേലം തുട ങ്ങു ന്ന തിന് അടച്ച് സ്വന്തം ഉത്ത ര വാ ദി ത്വ ത്തിൽ മര ങ്ങൾ നീക്കം 
ഒരുമണിക്കൂർ മുമ്പ് - 2, 500 നിരതദ്രവ്യം ലേല സമയത്ത് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ സ്ഥിര പ്പെ ടു ത്തികിട്ടു ന്ന യാൾ ലേല നിബ ന്ധ ന കൾ 
ലേലം നഷ്ടപ്പെട്ടവർക്ക് തങ്ങൾ അടച്ച നിരതദ്രവ്യം തിരിച്ചു ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിന് 


കമ 


പ്ലാവ് 


- 3.85 മീ . 


1st MAY 2012). 


POLICE DEPARTMENT 


മുതൽ കൂട്ടുന്നതും മര ങ്ങൾ പുനർലേലം ചെയ്യു ന്ന തു 
മാ യി രി ക്കും . പുനർ ലേ ല ത്തിൽ എന്തെ ങ്കിലും നഷ്ടം 
സംഭ വിച്ചാൽ ആ യതും മുൻ ലേല ക്കാ ര നിൽ നിന്നും 
ഈടാ ക്കു ന്നതും കൂടു ത ലായി കിട്ടുന്ന തുകയ്ക്ക് ക് 
മുൻ ലേലക്കാരൻ അവകാശിയല്ലാതാകുന്നതുമാണ്. 

മേൽ കാണിച്ചിരുന്ന മരങ്ങൾ പരിശോധിക്കണമെന്നുള്ളവർ 
പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് (11 പൂർവ്വാഹ്നം 
മുതൽ 4 അപരാഹ്നം വരെ) മാനന്തവാടി ഡെപ്യൂട്ടി പോലീസ് 
സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. 


- യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുൻ അറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേല തീയതി മാറ്റി വയ്ക്കുന്നതിനോ 
ലേല / ടെണ്ടർ അസ്ഥിര പ്പെടു ത്തു ന്ന തിനോ ഉള്ള പൂർണ്ണ 
അ ധി കാരം വയനാട് ജില്ലാ പോലീസ് മേധാ വിക്ക് 
ഉണ്ടായിരിക്കുന്നതുമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
വയനാട്, കൽപ്പറ്റ നോർത്ത്. 


( ഒപ്പ്) 
- വയനാട് ജില്ലാ പോലീസ് 

മേധാവിക്കുവേണ്ടി. 


